Reg . No . രജി. നമ്പർ 
KL/ TV ( N ) /12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


OVERNM 


ാ 


MENT OF 


OF KE 


त्यावर 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


30th March 2010 

2010 മാർച്ച് 30 
9th Chaithra 1932 
1932 ചൈതം 9 


- | 13 
നമ്പർ 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


PART III 
Police Department 


NOTIFICATION 


No . T4/ 11659/2010 . 


17th 


March 2010. 


The following is the Select List of Finger Print 
Experts fit for promotion as Tester Inspectors in the 
Finger Print Bureau for the year 2009 ( for the vacancies 
in 2010 ) prepared by the Departmental Promotion 
Committee (Lower) held on 16 - 2 - 2010 which was 
approved by the Government vide Government Letter 
No. 15966/ H2/ 2010 / Home, dated 12 - 3 - 2010 . 


Select List of Finger Print Experts for the 

| year 2009 (for the vacancies in 2010 ) 
1. Shri Alex George 
2. ,, Prasantha Kumaran Thampy, K . 

Mukundan Unni, K . 

S . Anil 
- ,, V. Rajakrishnan 

- ,, Abdul Rahuman, H . 
7. , Anil, K . S. 


2010 - ലെ ഒഴി വു ക ളിൽ നിയ മി ക്കുന്നതി നു വേണ്ടി 
16 - 2- 2010 -ാം തീയതി ചേർന്ന വകുപ്പുതല പ്രമോഷൻ കമ്മിറ്റി 
( ലോവർ) തയ്യാറാക്കിയതും 12 - 3- 2010 -ാം തീയതിയിലെ സർക്കാർ 
കത്ത് നമ്പർ 15966/ എച്ച്- 2 / 10 / ആഭ്യന്തരം പ്രകാരം സർക്കാർ 
അംഗീകരിച്ചതുമായ പോലീസ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ 
ടെസ്റ്റർ ഇൻസ്പെക്ടർമാരായി സ്ഥാനക്കയറ്റം ലഭിക്കാൻ 
അർഹത നേടിയ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട്മാരുടെ 2009 
വർഷത്തെ സെലക്ട് ലിസ്റ്റ് താഴെ ചേർക്കുന്നു . 

ഫിംഗർ പ്രിന്റ്ബ്യൂറോയിലെ ഫിംഗർ പ്രിന്റ് 
എക്സ്പെർട്ട്മാരുടെ 2009 വർഷത്തെ സെലക്ട് 

ലിസ്റ്റ് (2010 - ലെ ഒഴിവുകളിലേക്കുവേണ്ടി) 
1. ശ്രീ . അലക്സ് ജോർജ് 
2. , പ്രശാന്ത് കുമാരൻ തമ്പി, കെ . 
3. ,, മുകുന്ദൻ ഉണ്ണി, കെ . 
,, എസ്. അനിൽ 

വി. രാജകൃഷ്ണൻ 
,, അബ്ദുൾ റഹുമാൻ, എച്ച്. 
7. ,, അനിൽ, കെ . എസ്. 

JACOB PUNNOOSE, 
Director General of Police and 

Convenor, Departmental 
Police Headquarters , Promotion Committee 
Thiruvananthapuram . 

( Lower). 


27th OCT. 2009] 


POLICE DEPARTMENT 


ലേലപ്പരസ്യം 


ആ കു ന്ന തും എന്നാൽ പുനർ ലേ ല ത്തിൽ ആദ്യ ലേ ല 
തുകയേക്കാൾ കൂടുതൽ തുക ലഭിച്ചാൽ ആയതിന്മേൽ ആദ്യം 
ലേലംകൊണ്ടയാൾക്ക് യാതൊരു അവകാശ വു മില്ലെന്നും 
അറിയിക്കുന്നു . 


നമ്പർ ജി2( എ ) / 16559 / 08/ പി. 


2010 ഫെബ്രുവരി 25. 


യാതൊരു കാരണവും കാണിക്കാതെ ലേലം നിർത്തി 
വയ്ക്കുന്നതിനും ലേലം അസ്ഥിരപ്പെടുത്തുന്നതിനും ഉള്ള 
അ ധി കാരം പാല ക്കാട് ജില്ലാ പോലീസ് സൂപ ണ്ടിൽ 
നിക്ഷിപ്തമായിരിക്കും. 


ജില്ലാ പോലീസ് ആഫീസ്, 
പാലക്കാട്. 


(ഒപ്പ്) 
പാലക്കാട് ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


പാലക്കാട് ജില്ലയിലെ സായുധസേനാ ക്യാംപിൽ സ്ഥിതി. 
ചെയ്യുന്ന 84 പഴയ ഫാമിലി ക്വാർട്ടേഴ്സുകൾ പൊളിച്ചുവിൽക്കുന്ന 
തി ലേ ക്കാ യി 3 - 6 - 2010 -ാം തീയതി പകൽ 11 മണിക്ക് 
കല്ലേക്കാട് ജില്ലാ സായുധസേനാ ക്യാംപിൽ വച്ച് പരസ്യമായി 
ലേലം ചെയ്തുകൊടുക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ 
താൽപര്യമുള്ളവർ ലേലദിവസം ലേലം തുടങ്ങുന്നതിന് ഒരു 
മണിക്കൂർ മുൻപായി ലേല സ്ഥലത്ത് ഹാജ രാ കേ ണ്ട തും 
നിരതദ്രവ്യമായ 6,000 രൂപ മുൻകൂറായി കെട്ടിവയ്ക്കേണ്ടതു 
മാണ്. കൂടാതെ ടി കെട്ടിടം ലേലത്തിൽ വാങ്ങാൻ ഉദ്ദേശിക്കു 
ന്നവരിൽ നിന്നും സീൽ ചെയ്ത ദർഘാസുകൾ നേരിട്ടോ, 
ത പാൽമാർഗ്ഗമോ 2010 ജൂൺ മാസം 1 -ാം തീയതി 
വൈകുന്നേരം 4 മണിക്കു മുൻപായി പാലക്കാട് ജില്ലാ പോലീസ് 
ഓഫീസിൽ ലഭി ക്ക ത്ത ക്ക വിധം എത്തിച്ചി രി ക്കേ ണ്ട തും 
ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യമായി മേൽപ്പറഞ്ഞ 
6,000 രൂപയ്ക്കുള്ളഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽനിന്നും 
പാലക്കാട് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ പേരിൽ മാറ്റാവുന്ന 
ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതും കവറിനു പുറത്ത് 
“ എ . ആർ. ക്യാംപിലെ 84 പഴയ ഫാമിലി ക്വാർട്ടേഴ്സ്ക ൾ 
പൊളിച്ചുമാറ്റുന്നതിനുള്ളത് എന്ന് രേഖപ്പെടുത്തേണ്ടതുമാണ്. 


ലേലപ്പരസ്യം 


- ദർഘാ സു കൾ ലേലം കഴി ഞ്ഞ യു ട നെ ലേല ത്തിൽ 
പങ്കെടുക്കുവാൻ വന്നിട്ടുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്ക 

പ്പെടുന്നതും ലേലം വിളിച്ച തുകയോ അതല്ല ദർഘാസിലെ 
തുകയോ ഏതാണ് കൂടുതൽ എന്നു നോക്കി, കൂടുതൽ ഉള്ള 
തുകയ്ക്ക് ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തുന്നതും ഇപ്രകാരം 
ലേലം/ ദർഘാസ് താൽക്കാലികമായി ഉറപ്പിച്ചുകിട്ടിയ ആൾ 
ലേലം/ ദർഘാസ് തുകയുടെ പകുതി സംഖ്യയും കൂടാതെ 
നികുതിസംഖ്യയും ( നിരതദ്രവ്യം കിഴിച്ച്) ലേലസ്ഥലത്തുവച്ച് 
അടയ്ക്കേ ണ്ട തും ബാക്കി സംഖ്യ ലേലം സ്ഥിരപ്പെടുത്തി 
10 ദിവസത്തിനുള്ളിൽ അടച്ച് സ്വന്തം ചെലവിൽ ലേലം/ 
ദർഘാസ് പ്രകാരം ലഭിച്ച കെട്ടിടം പൊളിച്ചുനീക്കേണ്ടതുമാണ്. 


നമ്പർ ഇ - 89 / 2010/ വിടികെ. 

2010 മാർച്ച് 16 . 
- കോഴിക്കോട് വിജിലൻസ് ട്രൈബ്യൂണൽ ഓഫീസിൽ 
കെട്ടിക്കിടക്കുന്ന ഉദ്ദേശം 100 കിലോയിൽ അധികം വരുന്ന 
പഴയ വർത്ത മാ ന ക ട ലാ സ്, പഴയ ഗസറ്റ് എന്നിവ 2010 
ഏപ്രിൽ മാസം 8 -ാം തീയതി രാവിലെ 11 മണിക്ക് ഈ 
ഓഫീസിൽവച്ച് പരസ്യമായി ലേലത്തിൽ വിൽക്കുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം തുടങ്ങു 
ന്നതിന് മുൻപ് 10 രൂപ നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ 
പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം 
വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം സ്ഥിരപ്പെടുത്തുന്നതാണ്. 
ലേലം സ്ഥിരപ്പെടുത്തുന്നയാൾ അപ്പോൾത്തന്നെ മുഴുവൻ ലേല 
തുകയും ( വിൽപന നികുതി അടക്കം) ഈ ഓഫീസിൽ അടച്ച് 
രശീതി വാങ്ങേണ്ടതാണ്. യാതൊരു കാരണവും കൂടാതെ 
ലേലം നിർത്തി വ യ് ക്കാ നുള്ള അധികാരം വിജിലൻ സ് 

ട്രൈബ്യൂണലിന് ഉണ്ടായിരിക്കുന്നതാണ്. ഗവൺമെന്റ് വക 
സാധ ന ങ്ങൾ ലേലം ചെയ്യു ന്ന തിന് നില വിലുള്ള എല്ലാ 
നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്. 

ലേം സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ ഈ 
ഓഫീസിൽനിന്നും എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും 
അറിയാവുന്നതാണ്. 


- മേൽപ്പറഞ്ഞ നിബന്ധനകൾ ലേലംകൊണ്ടയാൾ പാലിക്ക 
പ്പെടേണ്ടതും ആയത് ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച 
തുക ( നിരതദ്രവ്യം) സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതുമാണ്. ടി 
കെട്ടിടം പുനർലേലം ചെയ്യുന്നതും ഇപ്രകാരം പുനർലേലം 
നട ത്തുന്ന സമയം സർക്കാ രിന് എന്തെ ങ്കിലും നഷ്ടം 
സംഭവിച്ചാൽ ആയതിന് ആദ്യം ലേലംകൊണ്ടയാൾ ഉത്തരവാദി 


( ഒപ്പ്) 


വിജിലൻസ് ട്രൈബ്യൂണൽ 
ആഫീസ്, കോഴിക്കോട്. 


വിജിലൻസ് ട്രൈബ്യൂണൽ. 


